Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No.KL /TV (N )/634/ 2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


GOVERNN 


കര 


e muốeo 


NMENT OF 


Sood 
KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


wɔeijo 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 2mojol 6 
6th January 2015 

1190 wm2 22 
22nd Dhanu 1190 
1936 601440 16 
16th Pousha 1936 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Co- operative Department 


REGISTRATION CERTIFICATE 


4. 


Liability — Limited . 


No. 0 -7484/2014 . 


21st November 2014 . 


5. Area of operation — Vettikavala Panchayath only . 


I do hereby certify in exercise of the powers 6. Objectives - As per Bye law Clause 2 . 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that 7. Type — Miscellaneous Society - Social Welfare Society 
the following society , the particulars which is furnished in 

Rule 15 ( 11) ( 1) of KCS Act & Rule . 
the Categorical Statement is registered by me today as a 
Co -operative Society under the said Act on the basis of 

8. Authorized Share Capital 34,75 ,000 (Rupees Thirty 
limited liability and that the bye - laws of the 

Four Lakhs and Seventy Five Thousand only ) : 
undermentioned society is also hereby registered under 

(1) 30000 A Class Share of 100 each . 
the said section . 
Categorical Statement 

(2 ) 1500 B Class Share of * 250 each . 
1. Name and Number of the Society — Vettikavala Indira 

(3) 10000 C Class Share of 10 each . 
Priyadharshini Residence Welfare Co -operative 
Society Ltd . No. Q . 1609 . 

9. Maximum Borrowing Power — 50 times of total 

paid up Share Capital and Reserve Fund . 
2 . Date of Registration — 21 - 11- 2014 . 
3. Address — Vettikavala Indira Priyadharshini Residence Office of the Joint Registrar of 
Welfare Co -operative Society Ltd . No. Q . 1609 , Co -operative Societies 

(Sd.) 
Vettikavala P . O ., Kottarakara. 

(General), Kollam . 

Joint Registrar (General). 
Gaz. No . 1 /2015 /DTP (Co -operative ). 

231 


6th JAN . 2015 ] 


CO -OPERATIVE DEPARTMENT 


ഉത്തരവ് 


കോട്ടയം ജില്ലാ സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


( ഹാജർ: ശ്രീ. എൻ. കെ . വിജയൻ) 


നമ്പർ എച്ച്. എം . 4414/ 2014 . 


2014 ഒക്ടോബർ 29. 


വിഷയം: - ഈരാറ്റുപേട്ട ബ്ലോക്ക് വനിതാ സഹകരണ 

സംഘം ക്ലിപ് തം നമ്പർ കെ . 809 
ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവാകുന്നത് - 

സംബന്ധിച്ച്. 
സൂചന: - (1) അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) മീനച്ചിൽ 

ആ ഫീ സില ഭ ര ണ ങ്ങാ നം യൂണിറ്റ് 
ഇൻ സ്പെക്ടർ നട ത്തിയ സഹ ക രണ 
നിയമം വകുപ്പ് 66 ( 1) അ ന്വേ ഷണ 

റിപ്പോർട്ട്. 
(2) അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ) 

മീനച്ചിലിന്റെ 13 - 5 - 2014 - ലെ ഇ . 776 / 14 -ാം 
നമ്പർ കത്ത്. 


-- കെ . 809 -ാം നമ്പർ ഈരാറ്റുപേട്ട ബ്ലോക്ക് വനിതാ 
സഹകരണ സംഘം ക്ലിപ്തം, സംഘത്തിന്റെ പ്രവർത്തനം 
1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം 
സമാ ഫീ ക രിച്ചു കൊണ്ട് വകുപ്പ് 72 പ്രകാരം മീനച്ചിൽ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ ഭരണങ്ങാനം 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായും നിയമിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകളും ആസ്തികളും 
കൈവശപ്പെടുത്തേണ്ടതും ഈ ഉത്തരവ് തീയതി മുതൽ 
60 ദിവസം കഴിയുന്ന മുറയ്ക്ക് ലിക്വിഡേഷൻ നടപടികൾ 
ആരംഭിക്കേണ്ടതും നിശ്ചിത സമയത്തിനകം പൂർത്തീകരി 
ക്കേണ്ടതുമാണ്. 

ലിക്വിഡേറ്റർ ചാർജ്ജ്ടുത്ത റിക്കാർഡുകളു ടെയും 
ചാർജ്ജടുത്ത തീയതിയിലെ ആസ്തി ബാദ്ധ്യതകളു ടെ 
വിവരവും ഈ ആഫീസിൽ അറിയിക്കേണ്ടതും ലിക്വിഡേഷൻ 
പുരോഗതി പാദ വാർഷികമായി റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാറുടെ ( ജനറൽ) 

- ( ഒപ്പ്) 
കാര്യാലയം, കോട്ടയം. ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


കോട്ടയം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ന്റെ നടപടിക്രമം 
- ( ഹാജർ: ശ്രീ . എൻ. കെ . വിജയൻ) 


നമ്പർ എച്ച്. എം . 348 / 2010 . 


2014 നവംബർ 25. 


കെ . 809 -ാം നമ്പർ ഈരാറ്റുപേട്ട ബ്ലോക്ക് വനിത 
സഹകരണസംഘം ക്ലിപ്തം , സംഘം കോട്ടയം ജില്ലയിൽ 
മീനച്ചിൽ താലൂക്കിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പ്രവർത്തന 
പരി ധി യായി പൂഞ്ഞാർ തെക്കേ ക്കര ആസ്ഥാ ന മാ യി 
12 - 2 - 1990 - ൽ രജിസ്റ്റർ ചെയ്ത് 6 -7 - 1990 - ൽ പ്രവർത്തനം 
ആരംഭിച്ചു . സംഘത്തിൽ ആകെ 109 അംഗങ്ങളുണ്ട്. ആകെ 
പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനം ? 3,995 ആണ്. 1-4 - 1998 
സാമ്പത്തിക വർഷം മുതൽ സംഘ ത്തിൽ ഇടപാടുകൾ 
നടക്കുന്നില്ല. വർഷങ്ങളായി സംഘം പ്രവർത്തനരഹിതമാണ്. 
സംഘത്തിൽ നീക്കിയിരിപ്പ് തുക ആസ്തികൾ എന്നിവ ഇല്ല . 
ആഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം 3 33, 094. 85 സംഘത്തിൽ 
നിന്നും കൊടുക്കുവാനുള്ളതായും ? 26,175. 46 സംഘത്തിന് 
ലഭിക്കാനുള്ളതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 -7 -2003 - ൽ 
തിര ഞ്ഞെ ടുപ്പ് നടത്തിയതി നു ശേഷം സംഘ ത്തിൽ 
ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിലേക്ക് അഡ്മിനിസ്ട്രേറ്ററെ 
നിയ മി ച്ചി രു ന്നു . അഡ്മി നി സ് 5 റ്ററുടെ കാലാ വധി 
പൂർ ത്തി യാ കു ന്ന തി നു മുമ്പ് സംഘം ഭര ണ സമിതി 
തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി നടപടികൾ കൈക്കൊണ്ടു . 
എന്നാൽ സംഘം പുനരുദ്ധരിക്കാൻ അംഗങ്ങൾ യാതൊരു 
താൽപ്പര്യവും കാണിച്ചിട്ടില്ല . ആകയാൽ സംഘം ഭാവി 
പ്രവർത്തനംമുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല . 
എന്ന് സൂചന ( 1) പ്രകാരം ഭ ര ണ ങ്ങാ നം യൂണിറ്റ് 
ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


വിഷയം: - കെ . 954 -ാം നമ്പർ കുറുപ്പന്തറ മോട്ടോർ 

ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സഹകരണ 
സം ഘം - ലിക്വി ഡേ റ്റ മ നി യ മിച്ച് - 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന: - ( 1) വൈക്കം അ സി സ്റ്റന്റ് രജി സ് ടാർ 

(ജനറൽ)- ന്റെ 30 - 8- 2013- ലെ ജി. 809/ 12 -ാം 

നമ്പർ ഉത്തരവ്. 
( 2) അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ) 

വൈക്കം 6- 11- 2013- ൽ ജി . 809 / 12 -ാം നമ്പർ 
കത്ത്മുഖേന സമർപ്പിച്ച സഹകരണ 
നിയമം വകുപ്പ് 66 ( 2 ) അ ന്വേ ഷണ 
റിപ്പോർട്ട്. 


- സൂചന (1) അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
ടി സംഘം പ്രവർത്തനം സമാ പ് തീ ക രി ക്കു ന്ന തി നുള്ള 
നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , മീനച്ചിൽ ശുപാർശ 
ചെയ്തിരിക്കുന്നു. 


കെ . 954 -ാം നമ്പർ കുറുപ്പന്തറ മോട്ടോർ ട്രാൻസ്പോർട്ട് 
വർ ക്കേഴ് സ് സഹ ക ര ണ സംഘം ക്ലിപ് തം സംഘം 
പ്രവർത്തനത്തെപ്പറ്റി പൊതുവായും ക്ഷേമ വികസന പദ്ധതി, 
സർക്കാർ ധ ന സ ഹാ യ ത്തിന്റെ വിനിയോഗം എന്നിവ 
സംബന്ധിച്ച് സഹകരണ നിയമം വകുപ്പ് 66 ( 2 ) പ്രകാരം 
പരിശോധന നടത്തിറിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് സൂചന (1) 
പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ്. 

കെ . 954 -ാം നമ്പർ കുറുപ്പന്തറ മോട്ടോർ ട്രാൻസ്പോർട്ട് 
- വർക്കേഴ്സ് സഹകരണ സംഘം കോട്ടയം ജില്ലയിൽ വൈക്കം 
താലൂക്കിൽ കുറുപ്പന്തറ ആസ്ഥാനമാക്കി മാത്തൂർ, കല്ലറ, 
കടു ത്തു ആ ത്തി , മുള ക്കു ളം , ഞീഴൂർ എന്നീ അഞ്ച് 
പഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയാക്കി 10 - 7 - 1997 - ൽ 
രജിസ്റ്റർ ചെയ്ത് 10 - 8 - 1997 - ൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള 
താ ണ്. സംഘ ത്തിന്റെ 2007 - 08 വരെയുള്ള ആഡിറ്റ് 


-- സഹകരണ നിയമം വകുപ്പ് 66 (1) പ്രകാരം നടത്തിയ 
സൂചന ( 1) അന്വേ ഷണ റിപ്പോർട്ടിന്റെയും സൂചന ( 2 ) 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) മീനച്ചിലിന്റെ ശുപാർശ 
യു ടെ യും അടി സ്ഥാ ന ത്തിൽ സംഘ ത്തിന് തുടർ ന്ന് 
പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് ബോദ്ധ്യപ്പെട്ടതിനാൽ 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


232 


6th JAN . 2015 ] 


CO -OPERATIVE DEPARTMENT 


ഉത്തരവ് 


പൂർത്തീ ക രിച്ചിട്ടു ണ്ട് . ആഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം 
? 5, 39, 7 00 ഓഹ രി യി ന ത്തിലും ? 5 , 36 , 124 നിക്ഷേപ 
ഇനത്തിലും ബാക്കി നിൽപ്പുണ്ട്. ആഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 
സർക്കാർ ഓഹരി മൂല ധനം ? 4 , 2 0 ,000 - സർക്കാർ 
വായ് പ യി ന ത്തിൽ ? 1, 2 0 , 000 - ബാക്കി നിൽപ്പു ണ്ട് . 
സംഘ ത്തിൽ തെര ഞ്ഞ ടു ക്ക പ്പെട്ട ഭ ര ണ സ മി തിയുടെ 
കാലാവധി 8 -12 - 2012 - ൽ അവസാനിച്ചിട്ടുള്ളതാണ്. 


സംഘം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. സംഘത്തിന് 
സ്വന്തമായി കെട്ടിടമോ സ്ഥലമോ ഇല്ല . അവസാന വർഷ 
ആഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം ? 5, 53, 203-യുടെ ജംഗമ 
വസ്തുക്കൾ ഉള്ളതായി കാണുന്നു . സംഘം ? 12 .46 ലക്ഷം 
അറ്റനഷ്ടത്തിലാണ്. സംഘം പ്രവർത്തനങ്ങൾമുമ്പോട്ട് 
കൊണ്ടു പോകുന്ന തിന് അംഗങ്ങൾ താൽപര്യം പ്രകടിപ്പി 
ക്കുന്നില്ല . സംഘം പ്രവർത്തനം നിർജീവമാണ്. ആകയാൽ 
സമാപ്തീകരണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്ന 
താണെന്ന് സൂചന ( 2) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) വൈക്കം ശുപാർശ ചെയ്തിരിക്കുന്നു. 


കെ . 954 -ാം നമ്പർ കുറുപ്പന്തറ മോട്ടോർ ട്രാൻസ്പോർട്ട് 
വർക്കേഴ്സ് സഹകരണ സംഘം ക്ലിപ്തം, സംഘത്തിന്റെ 
പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 
71 പ്രകാരം സമാപ്തീകരിച്ചു കൊണ്ട് വകുപ്പ് 72 പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) വൈക്കം ഓഫീസിലെ 
വൈക്കം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 
- ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകളും ആസ്തികളും 
കൈവശപ്പെടുത്തേണ്ടതും ഈ ഉത്തരവ് തീയതി മുതൽ 
60 ദിവസം കഴിയുന്ന മുറയ്ക്ക് ലിക്വിഡേഷൻ നടപടികൾ 
ആരം ഭി ക്കേ ണ്ട തും നിയ മാ നു സൃത നിശ്ചിത സമ യ 
പരിധിക്കുള്ളിൽ ടി നടപടികൾ പൂർത്തീകരിക്കേണ്ടതുമാണ്. 

- ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത റിക്കാർഡു ക ളു ടെയും 
- ചാർജ്ജടുത്ത തീ . യതിയിലെ ആസ്തി ബാദ്ധ്യതകളുടെ 
വിവരവും ഈ ആഫീസിൽ അറിയിക്കേണ്ടതും ലിക്വിഡേഷൻ 
പുരോഗതി പാദ വാർഷികമായി റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. 


മേൽ സാഹ ച ര്യ ത്തിൽ സംഘ ത്തിന് തുടർ ന്ന് 
പവർ ത്തിക്കു വാൻ സാധി ക്കു ക യില്ല എന്ന് ബോദ്ധ്യം 
വന്ന തി നാൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാറുടെ ( ജനറൽ) 

( ഒപ്പ്) 
കാര്യാലയം, കോട്ടയം. ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


233 


